Kerala Gazette No . 50 dated 21st December 2010 . 
PART I 


സംഗ്രഹം 


ഫിഷറീസ്- കരിമീൻ ( Etroplus suratensis) മത്സ്യത്തെ സംസ്ഥാന മത്സ്യമായി 

- പ്രഖ്യാപിക്കൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


മത്സ്യബന്ധന തുറമുഖ ( സി ) വകുപ്പ് 
കൈ ) നമ്പർ 79 / 2010/ മ . തു . വ . 

തിരുവനന്തപുരം, 2010 ഒക്ടോബർ 30. 


സ . ഉ. ( 


- പരാമർശം: - ഫിഷറീസ് ഡയറക്ടറുടെ 17 - 8 - 2010 - ലെ എം . കെ . 17280 / 10 
നമ്പർ കത്ത്. 

ഉത്തരവ് 


കേരളത്തിലെ ഉൾനാടൻ ജലശേഖരങ്ങളിൽ കാണപ്പെടുന്നവയിൽ ഏറ്റവും 
കൂടുതൽ അരക്ഷിതാവസ്ഥ നേരിടുന്ന മത്സ്യമാണ് കരിമീൻ. സിക്ലിഡേ ( Cichlidae) 
മത്സ്യ കു ടും ബ ത്തിൽ ഉൾ പ്പെട്ട ഈ മത്സ്യം ( Pearl Spot- Etroplus suratensis ) 
അഴിമു ഖ ങ്ങൾ, ഉൾനാടൻ ജലാ ശ യ ങ്ങൾ, ശുദ്ധ ജല ശ ഖ ര ങ്ങൾ എന്നിവിട 
ങ്ങളിലെല്ലാം കാണപ്പെടുന്നു . കേരളത്തിന്റെ ഇഷ്ടഭക്ഷ്യവിഭവമായ ഈ മത്സ്യത്തിനെ 
വിജയകരമായി കുളങ്ങളിലും കൂടുകളിലും വളർത്താം. കൂർത്ത ശിരസ്സും ഒലിവ് പച്ച 
മുതൽ പച്ച കലർന്ന തവിട്ട് നിറം വരെ വർണ്ണവും ശൽക്കങ്ങളിലും ചിറകിലും സ്വർണ്ണ 
നിറ ത്തിൽ പുള്ളിക ളു മുള്ള ഈ മത്സ്യം അ ല ങ്കാര മത്സ്യ മെന്ന നില യിലും 
പ്രാധാന്യമുള്ളതാണ്. 

2 . ജലവിനോദസഞ്ചാരം തഴച്ചതോടെ, മൂല്യമേറിയ ഈ ഭക്ഷ്യമത്സ്യത്തിനുള്ള 
ആവശ്യവും വർദ്ധിച്ചിരിക്കുകയാണ്. അനിയന്ത്രിതമായ ചൂഷണവും, ഒരു കാലത്ത് 
സമൃദ്ധമായിരുന്ന കണ്ടൽ കൂട്ടങ്ങളുടെ നാശവും, മലിനീകരണവും കൂടി ചേർന്നുള്ള 
പരിസ്ഥിതി നാശവും ഈ മത്സ്യത്തിന്റെ നിലനിൽപ്പിന് വൻ ഭീഷണി ഉയർത്തുകയാണ്. 
1990 - 91 കാലഘട്ടത്തിൽ കേരളത്തിന്റെ മൊത്തം ഉൾനാടൻ മത്സ്യാൽപ്പാദനത്തിന്റെ 
പത്ത് ശത മാനം വരെ കരിമീൻ മത്സ്യ ത്തിൽ നിന്നാ യി രു ന്നു . 2002 - 03 
ആയപ്പോഴേക്കും ഇത് 6 ശതമാനമായി കുറഞ്ഞുവെന്നാണ് സർവ്വേ വിവരങ്ങൾ 
കാണിക്കുന്നത്. 2009 - 10 - ൽ ഈ മത്സ്യത്തിന്റെ മൊത്തം ഉൽപ്പാദനം 4858 മെടിക് 
ടണ്ണായിരുന്നു . 


- 3. തനത് മത്സ്യ സമ്പത്തിനെ സംരക്ഷിക്കുന്നതിനും നില നിർത്തുന്നതിനും 
ജനങ്ങളുടെ ഭക്ഷ്യ സുരക്ഷയും ജീവിത സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനുമായി 
ഇൻ ഡ്യൻ കാർഷിക ഗവേഷണ കൗൺ സിലി ( ഐ . സി . എ . ആർ.) നു കീഴിൽ 
ലക്നൗവിലെ നാഷണൽ ബ്യൂറോഓഫ് ഫിഷ് ജനറ്റിക്ക് റിസോഴ്സ് (എൻ. ബി. 
എഫ്. ജി . ആർ.) നടപ്പിലാക്കുന്ന നൂതന ആശയമാണ് ഓരോ സംസ്ഥാനത്തേയും 
തനത് മത്സ്യത്തെകണ്ടെത്തുകയെന്നത്. അതിൻപ്രകാരം കേരളത്തിന്റെ മത്സ്യമായി 
അവർ തെരഞ്ഞെടുത്തിട്ടുള്ളത് കരിമീൻ (Etroplus suratensis) ആണ്. 


4. ഭക്ഷ്യ മേ ഖല യിലും അലങ്കാര മത്സ്യ മേ ഖ ല യിലും കരി മീ നിന് ഉള്ള 
പ്രാധാന്യവും അത് നേരിടുന്ന വംശനാശഭീഷണിയും കണക്കിലെടുത്ത്, പ്രത്യേക 
പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി അതിനെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കുന്നതിന് 
പരാമർശത്തിലെ കത്ത് പ്രകാരം ഫിഷറീസ് ഡയറക്ടർ ശുപാർശ ചെയ്യുകയുണ്ടായി. 

- 5. സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ചു . കരിമീൻ മത്സ്യത്തിന്റെ ഭക്ഷ്യ 
മൂല്യവും സാമ്പത്തികമൂല്യവും അതിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും 
കണക്കിലെടുത്ത് കരിമീനിനെ ( Etroplus suratensis ) സംസ്ഥാന മത്സ്യ മായി 
പ്രഖ്യാപിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 
കെ . ആർ. ജ്യോതിലാൽ, 

സെക്രട്ടറി. 


(MPEDA ) 


MPEDA 


SC ) 


